Governmentof Kerala 
കേരള സർക്കാർ 

2008 


| Reg. No, അജി, നമ്പർ 
KLTV ( N ) 12/ 20 ( 6 = 2008 


KERALA GAZETTE 

- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIII 
വാല്യം 53 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


9th December 2008 
| 2008 ഡിസംബർ 9 
18th Agrahayana 1930 
- 1993 )അഹായg I 8 


No. 
നമ്പർ 


PART III 
Stores Purchase 


Animal Husbandry Department 
SHORT TENDER NOTICES 


. [ XIV 2008 - 09 ) 
No , E - 21 492008 , 

: 18th November 28, 
Sealed competitive tenders are invited for the 
supply of Poultry and Duck Cages- 3 Nog . for 
the use of Institute of Animal Health and 
Veterinary Biologicals, Palode, Pacha P . O . , 
Thiruvananthapuram . 

Estimate Amount - Rs. 5 , 40 ,000 . 

The tender should be aupersoribed Tender 
No. XIV /2008 -09 supply of Poultry and Duck 
Cages " and should be addressed to the Director, 
Institute of Animal Health and Veterinary 
Biologicals , Palode , Pacha P . O ., Thiruvidanthapuram , 
Kerala , Pin -695562 . Last date for the receipt of 
the tender is 18 - 12 -2008 at 11 a . m . Late tenders 
will not be accepted . The tenders will be opened 
at 12 Noon on 18 -12 - 2008 in the presence of the 
tenderers or their authorised representatives who 
may be present at that time , 


The tender forms are not transferable , Sale of 
the tender forms will be closed at 3 p . m . on 
17 - 12 - 2008 . Those who have wish to get the tender 
form by post may send Rs . 500 by Money Order 
which includes cost, taxes , postal charges etc . 
Cheques , Postal Stamps, Demand Drafts etc . will 
not be accepted towards the cost of tender forms 
or the forms will notbe sent by V . P . P . Duplicate 
forms if required will be issued at Rs . 200 
and VAT 12 . 5 % extra per copy. 

വിവാ17, 13 മാർ നിക്കി ഹാ 
ആരാ ഇവററിനറി ബയോളജിക്കൽസ്, പാലോ , 
പച്ച പി . ഒ , 8 തിരുവനന്തപുരം " എന്ന സ്ഥാപന 
ത്തിന്റെ ആവശ്യത്തിലേക്കായി പpa ( ടി , ഡ 
കേമുകൾ - 3 എണ്ണം നൽകുന്നതിന് മൽസരസ്വലാവയുളള 
ജൂദച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . 

ഏകദേശ അടങ്കം തുക -രൂപ 5, 40,000 

ദർഘാസ ഉൾപാളളുന്ന കവറിന് പുറത്ത 
: 3ർഘാസി നമ്പർ 142008 -09 കൂടുകൾ നൽകുന്ന 

mീന 9 1 എന്ന് വാഖപ്പെടു ത്തി ; യാകട്ടെ, 
ഇവരറിറ്റ്യൂട്ട് ഒാഫ് .നിമൽ ഹാർത്ത് ഇന 
ബാറി. നീ സ യോളജി ൽ , പാലാട്, പച്ച 
പോസ്റ്റ് , തിരുവനന്തപുരം, കേരളം, പിൻ- 695 562 
എന്ന വിലാസത്തിൽ നൽകേണ്ടതാകുന്നു . 33ഘാസുകൾ 
T്വീകരിക്കാമെന്ന ആവ സാന തീയതി 18 -12- 2018 പകൽ 
| I1 മണിവരാണ , നോകസിച്ചു നിക്കുന്നവർ ഘാനക 

സ്വീകരിക്കുന്നതല്ല . : Eഘാസുകൾ 18 -12 - 2018 
പകൽ 12 മണിക്ക് ബന്ധപ്പെട്ട ഉർഘസുകാരനാ 
അപകൽ ഏജൻ .( പനത ത വ " ഫാജി 
മീൽ അ വരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ് . 

ദർഘാസ നൽകാൻ ആ ഗ്രഹിക്കുന്നവർ ദർഘാസ് 
1 : 53കാൻ ( പി + 2 - 11ന് വിറകടിപ 
ഇൻസ്റ്റിട്ട് ഒാഫ് അനിൽ ത് ഹൽത്ത് ആൻ 

ററിന71 ബയോളജിക്കു ന് , പാലോട്, പച്ച പി. ഒ,, , 


Intending tenderers may on application to the 
Director, Institute of Animal Health and Veterinary 
Biologicals, Palode , Pacha P . O ., Thiruvananthapuram , 
Pin - 695562 for obtaining the prescribed tender 
form on which the tenders should be gubmitted , 
Application for the tender form should be 40Coinpa 
nied by cash remittance of R . 400 and 
VAT 12 . 5 % which is the price fixed for a set 
of tender for and which is not refundable . 


Postal Stamps, Demand Drafts etc . will not be 
accepted towards the cost of tender forms or the forms 
will not be sent by V . P . P . Duplicate forms if 
required will be issued at Rs. 200 (Rupeas Two 
hundred only ) and VAT 12 . 5 % extra per copy . 


തിരുവനന്തപുരം, കരളം, 

പിൻ - 695 562 
എന്ന വിലാസത്തിൽ രേഖാമൂലം അപേക്ഷിക്കേണ 
താകുന്നു . ഇങ്ങനെയുളള അപേക്ഷയോടൊപ്പം ഫാറ 
വിലയായി നിശ്ചയിച്ചിട്ടുളള 400 രൂപയും 12 . 5 % 
നികുതിയും ചേർത്ത് പണമടച്ചതിന്റെ രസീതുകൂടി 
ഹാജരാക്കേണ്ടതാകുന്നു . ഈ തുക മടക്കി നൽകുന്നതല്ല . 
ദർഘാസ് ഫോറം കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല . 
ദർഘാസ് ഫോറത്തിന്റെ വിൽപ്പന 17 -12- 2008 
പകൽ 3 മണിക്ക് നി . ൽ + 1 ചെയ്യുന്നതാണ്. 
ദർഘാസ് ഫാറം തപാലിൽ ലഭിക്കണമെന്നുള്ളവർ 
ഫോറ വിലയും നികുതിയും തപാൽ ചാർജും 
അടക്കം 500 രൂപ മണിയോർഡറായി മേൽപ്പറഞ്ഞ 
വിലാസത്തിൽ അയച്ചുതരേണ്ടതാണ്. ഫോാ വിലയായി 
ചെക്കുകൾ , ഡിമാന്റ് ( ഡാഫ്ററുകൾ , തപാൽ 
സ്ററാമ്പുകൾ മുതലായവ സ്വീകരിക്കുന്നതോ ഫോറം 
വി , പി . പി . ആയി അയയ്ക്കു ന്നതോ അല്ല . 
ദർഘാസ് പ്രമാണങ്ങളുടെ ഡ്യൂപ്ലിക്കേററ് ആവശ്യ 
മുളളവർ പ്രതി ഒന്നിന് 200 രൂപയും 12 . 5 % 
നികുതിയും അധികമായി നൽകേണ്ടതാകുന്നു . 


Contents of the Labels as well as label will be 
given along with the tender form . The firms 
submitting the tenders should produce the samples 
of label for which rate quoted along with the 
tenders . 


തിരുവനന്തപുരം പാലോട് ഇൻസ്ററിട്യൂട്ട്ഓഫ് 
അനിമൽ ഹെൽത്ത്ആൻറ് വെറററിനറി ബയോളജിക്കൽ 
സിന്റെ ആവശ്യത്തിലേക്കായി താഴെ പറയുന്ന 
സാധനങ്ങൾ നൽകുന്നതിന് മൽസര സ്വഭാവമുളള 
മുഴച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . 


ലേബൽ വിവരം 


. എണ്ണം 


നമ്പർ 


67500 


- 2 


15000 


(2 ) 

( XIII/2008- 09 ) 
No, B- 1020/ 2008 . 

| 18th November 2008 . 
Scaled competitive tenders are invited for 
the supply of the following items of stores for the 
use of Institute of Animal Health and Veterinary 
Biologicals, Palode , Pacha P . O . , Thiruvanantha 
puram . 
Type of Labels 

Required 
Numbers 


3 


റാണിക്കെ ഡിസീസ് ( കെ 
| ഫീസ ഡയലഡ് വാക്സിൻ 
റാണിക്കെറ്റ് ഡിസീസ് എഫey 
| ഫീസ് ഡയ്ഡ് വാക്സിൻ 
ഫൗൾപോക്സ് ( ഫീസഡഡ 
വാക്സിൻ 
ഡക്ക് പ്ലഗ് ഫീസ് ഡഡ 
വാക്സിൻ 
ഡയലുവൻറ 


2500 


150000 


67500 


- 5 


10000 


15000 


Ranikhet Disease K 

Freeze dried Vaccioe 
Ranikhet Disease F 

Freeze dried Vaccine 
Fowl Pox Freeze dried 

vaccinc 
Duck Plague freeze dried 

vaccine 
Diluent 


2500 


15000 


100000 


ദർഘാസുകൾ ഉൾക്കൊളളുന്ന കവറിനുപുറത്ത 
ദർഘാസ് നമ്പർ 13 2008- 09 ലേബലുകൾ 
നൽകുന്നതിന് എന്ന് രേഖപ്പെടുത്തി ഡയറക്ടർ, 
ഇൻസ്ററീറ8° ഓഫ് അനിമൽ ഹെൽത്ത് ആൻറ 
വെറററിനറി ബയോളജിക്കൽസ്, പാലോട്, പച്ച 
പോസ്ററ് , തിരുവനന്തപുരം, കേരളം , പിൻ- 695 562 
എന്ന വിലാസത്തിൽ നൽകേണ്ടതാകുന്നു . ദർഘാസുകൾ 
സ്വീകരിക്കുന്ന അവസാന തീയതി 18-12 - 2008 പകൽ 
11 മണിവരെയാണ്. താമസിച്ചു ലഭിക്കുന്ന 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . ദർഘാസുകൾ 
18 -12 - 2008 പകൽ 11 . 30 മണിക്ക് ബന്ധ പ്പെട്ട ദർഘാസു 
കാരനോ അംഗീകൃത ഏജൻറാ പ്രസ്തുത സമയത്ത് 
ഹാജരുണ്ടെങ്കിൽ അവരുടെ സാന്നിധ്യത്തിൽ തുറക്കുന്ന 
താണ്. 


The tender should be superscribed " Tender No . 
XIII /2008 - 09 Supply of “ Printed Labels " and should 
be addressed to the Director , Institute of Animal 
Health and Veterinary Biological , Palode , Pacha P . O ., 
Thiruvananthapuram , Kerala , Pin 695 562 . Last 
date for the receipt of the tender is 18 - 12 -2008 at 
11 a . m . Late tenders will not be accepted . The 
tenders will be opened at 11 . 30 a . m . on 18 - 12 - 2008 
in the presence of the tenderers or their authorised 
representatives who may be present at that time. 

Intending tenderers may on application to the 
Director , Institute of Animal Health and 
Veterinary Biologicals , Palode , Pacha P . 0 ., 
Thiruvananthapuram , Pin -695 562 for obtaining 
the prescribed tender form on wlich the tender 
should be submitted . Application for the tender 
form should be accompanied by a cash remittance 
of Rs. 400 (Rupees Four Hundred only ) and 
VAT 12 . 5 % which is the price fixed for a set of tender 
form and which is not refundable . The tender forms 
are not transferable . Sale of the tender forms will be 
closed at 3p . m . on 17 - 12 - 2008 . Those who have wish 
to get telider form by post may send Rs . 500 
(Rupees Pive hundred only ) by M . O . which 
includes cost, taxes , postal charges etc . Cheques, 


ദർഘാസ് നൽകാൻ ആഗ്രഹിക്കുന്നവർ ദർഘാസ് 
സമർപ്പിക്കേണ്ട പ്രത്യേകമായ ഫാറത്തിന് ഡയറക്ടർ , 
ഇൻസ്ററീററ്റ്യൂട്ട് ഓഫ് അനിമൽ ഹെൽത്ത് ആൻ 
വെററിനറി - ബയോളജിക്കൽസ്, പ ) a ല 0 6 , 
പച്ച പോസ്ററ്, തിരുവനന്തപുരം, കേരളം, 
പിൻ 695 562 എന്ന വിലാസത്തിൽ രേഖാമൂലംഅപേക്ഷി 
ക്കേണ്ടതാകുന്നു . ഇങ്ങനെയുളള അപേക്ഷയോടൊപ്പം 
ഫാറ വിലയായി നിശ്ചയിച്ചിട്ടുള്ള 400 രൂപയും 
( നാന്നൂറ് രൂപ മാത്രം) 12 . 5 % നികുതിയും ചേർത്ത് 
പണം അടച്ചതിൻറ രസീതുകൂടി ഹാജരാക്കേണ്ട 
താകുന്നു . ഈ തുക മടക്കി നൽകുന്നതല്ല . ദർഘാസ് 
ഫാറം കൈമാററം ചെയ്യാൻ പാടുള്ളതല്ല . ദർഘാസ് 
ഫാറത്തിന്റെ വിൽപ്പന 17- 12 - 2008 പകൽ 3 മണിക്ക് 
നിർത്തൽ ചെയ്യുന്നതാണ്, ദർഘാസ് ഫാറം തപാലിൽ 
ലഭിക്കണമെന്നുളളവർ ഫാറവിലയും നികുതിയും 
തപാൽ ചാർജ്ജും അടക്കം 500 രൂപ (അഞ്ഞുറ 
രൂപ മാത്രം) മണിയോർഡറായി മേൽപ്പാഞ്ഞ വിലാസ 
-- അത്തിൽ അയച്ചുതരേണ്ടതാണ്. ഫമാവിലയായി 


ചെക്കുകൾ , ഡിമാൻറ് ( ഡാഫ്ററുകൾ , തപാൽ 
സററാമ്പുകൾ മുതലായവ സ്വീകരിക്കുന്നതോ ഫാറം 
വി , പി , പി , ആയിഅയയ്ക്കുന്നതോ അല്ല . ദർഘാസ് 
ഫാറത്തിന്റെ ഡ്യൂപ്ലിക്കേററം ആവശ്യമുളളവർ ( പതി 
ഒന്നിന് 200 രൂപ ( ഇരുന്നൂറ് രൂപ മാത്രം} - യും 
12 . 5 % നികുതിയും അധികമായി നൽകേണ്ടതാകുന്നു . 
Pacha P . O ., Palode , 

- ( Sd .) 
Thiruvananthapuram , 

Director 


